Kerala Gazette No. 21 dated 22nd May 2012 . 
PART II 


ൾ 
,കര 
- 
വ് 


GOVER 


ERNMENT 


ക്കാൾ 


KERALA 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


വിജ്ഞാപനം 


നമ്പർ 2441/ ലെജിൻ - 3/ 2012 / ലെജി. 


തിരുവനന്തപുരം, 2012 മേയ് 22. 


കേരള നിയമ സഭയുടെ നടപടിക്രമവും കാര്യ നിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളുടെ 69 -ാം ചട്ടപ്രകാരം 2012 - ലെ കൊച്ചി ശാസ്ത്ര - സാങ്കേതിക ശാസ്ത 
സർവ്വകലാശാല ( ഭേദഗതി) ബിൽ, ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ 
മെമ്മോറാണ്ടത്തോടുംകൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


പി . കെ . മുരളീധരൻ, 
സെക്രട്ടറി- ഇൻ- ചാർജ്. 


പതിമൂന്നാം 


കേരള നിയമസഭ 


ബിൽ നമ്പർ 93 


2012 - ലെ കൊച്ചി ശാസ്ത്ര - സാങ്കേതിക ശാസ് 

- സർവ്വകലാശാല ( ഭേദഗതി) ബിൽ 
1986 - ലെ കൊച്ചി ശാസ്ത്ര - സാങ്കേതിക ശാസ്ത്ര സർവ്വകലാശാല ആക്റ്റ് 

വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ബിൽ 


പീഠിക - 1986 - ലെ കൊച്ചി ശാസ്ത്ര - സാങ്കേതിക ശാസ്ത്ര സർവ്വകലാശാല ആക്റ്റ് 
ഇനി പറയുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കയാൽ; 


- ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിമൂന്നാം സംവത്സരത്തിൽ ഇനി പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു : 


- 1. ചുരുക്കപ്പേരും പ്രാരംഭവും: - (1) ഈ ആക്റ്റിന് 2012- ലെ കൊച്ചി ശാസ്ത്ര 
സാങ്കേതിക ശാസ്ത്ര സർവ്വകലാശാല ( ഭേദഗതി) ആക്റ്റ്എന്ന് പേര് പറയാം. 

( 2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


- 2 . 17 -ാം വകുപ്പിന്റെ ഭേദ ഗതി. - 1986 - ലെ കൊച്ചി ശാസ്ത്ര - സാങ്കേതിക 
ശാസ്റ്റ് സർവ്വകലാശാല ആക്റ്റിലെ ( 1986- ലെ 31) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ് 
എന്നാണ് പരാമർശിക്കപ്പെടുക ) 17 -ാം വകുപ്പ് ( 2) -ാം ഉപവകുപ്പിൽ “( xii) ” എന്ന 
അക്കവും ബ്രാക്കറ്റും വിട്ടുകളയേണ്ടതാണ്. 


- 3. 34 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 34 -ാം വകുപ്പിന്റെ (2 ) -ാം 
ഉപവകുപ്പിൽ, “ സർക്കാരിന് സമർപ്പിക്കേണ്ടതുമാണ്.” എന്ന വാക്കുകൾക്കുപകരം ഇനി 
പറയുന്ന വാക്കുകളും അക്കവും ചേർക്കേണ്ടതാണ്, അതായത്: 


“ സർക്കാരിന് വരും വർഷം മാർച്ച് 1 -ാം തീയതിയിലോ അതിനുമുമ്പോ 
സമർപ്പിക്കേണ്ടതും അത് ലഭിച്ചാൽ ഉടൻതന്നെ സർക്കാർ, നിയമസഭ സമ്മേളന 
ത്തിലാണെങ്കിൽ സഭയുടെ മേശപ്പുറത്ത് വയ്പ്പിക്കേണ്ടതും അത് സമ്മേളനത്തി 
ലല്ലായെങ്കിൽ, അപ്രകാരം ലഭിച്ചതിനുശേഷം തൊട്ടടുത്തുവരുന്ന സമ്മേളനത്തിൽ 
വയ്പ്പിക്കേണ്ടതുമാണ്. ”. 


- 4. 37 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിലെ 37 -ാം വകുപ്പിന്റെ (2 ) -ാം 
ഉപവകുപ്പിനുപകരം ഇനി പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

- “(2) (1) -ാം ഉപവകുപ്പ് പ്രകാരമുള്ള വാർഷിക റിപ്പോർട്ടിന്റെ പ്രതികൾ 
വരും വർഷത്തിലെ സെപ്റ്റംബർ 15 -ാം തീയതിയിലോ അതിനുമുമ്പോ സർക്കാരിന് 
സമർപ്പിക്കേണ്ടതും അത് ലഭിച്ചാലുടൻതന്നെ സർക്കാർ , ആവശ്യമെന്നു കരുതുന്ന 
അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും സഹിതം, നിയമസഭ സമ്മേളനത്തിലാണെങ്കിൽ 
സഭയുടെ മേശപ്പുറത്ത് വയ്പിക്കേണ്ടതും അത് സമ്മേളനത്തിലല്ലായെങ്കിൽ, അപ്രകാരം 
ലഭിച്ചതിനുശേഷം തൊട്ടടുത്തുവരുന്ന സമ്മേളനത്തിൽ വയിക്കേണ്ടതുമാണ്. ”. 


ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 


- 1986 - ലെ കൊച്ചി ശാസ്ത്ര - സാങ്കേതിക ശാസ്ത്ര സർവ്വകലാശാല ആക്ടിലെ 
(1986 - ലെ 31) 17 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പ് ( xii) -ാം ഇനം പ്രകാരം ധനകാര്യവകുപ്പ് 
സെക്രട്ടറി അഥവാ അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുന്ന ജോയിന്റ് സെക്രട്ടറിയുടെ 
പദ വി യിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ സിൻഡിക്കേറ്റിലെ ഒരു അംഗമാണ്. 
പ്രസ്തുത വകുപ്പിലെ ( 2) -ാം ഉപവകുപ്പിൽ പ്രസ്തുത അംഗത്തിന്റെ ഉദ്യോഗ 
കാലാവധി അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട തീയതി മുതൽ നാല് വർഷത്തേക്കായി 
രിക്കും എന്നും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ധനകാര്യവകുപ്പ് സെക്രട്ടറി അഥവാ അദ്ദേഹം 
നാമ നിർദ്ദേശം ചെയ്യുന്ന അംഗം സിൻഡിക്കേറ്റിലെ എക്സ് ഒഫിഷ്യാ അംഗം 
ആയ തി നാൽ സർവ്വ ക ലാ ശാല സിൻഡി ക്കേ റ്റിൽ അദ്ദേഹത്തിന്റെ കാലാവധി 
നാല് വർഷമായി പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള വ്യവസ്ഥ ഒഴിവാക്കുവാൻ സർക്കാർ 
തീരുമാനിച്ചു . 


- 2. സർവ്വകലാശാലകളുടെ വാർഷിക കണക്കുകളും വാർഷിക റിപ്പോർട്ടും നിയമ 
സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നതിനുള്ള സമ യ പ രിധി നിശ്ചയിക്ക ണ മെന്ന് 
നിയമസഭയുടെ മേശപ്പുറത്തുവച്ച കടലാസുകൾ സംബന്ധിച്ച സമിതി ( 1998 -2001 ) 
അതിന്റെ 14-ാമതു റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുകയുണ്ടായി. മേൽപ്പറഞ്ഞ നിർദ്ദേശം 
1994- ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല ആക്റ്റിൽ 2005- ലെ ശ്രീ ശങ്കരാചാര്യ 
സംസ്കൃത സർവ്വകലാ ശാല ( ഭേദഗതി) ആക്ട് ( 2005 - ലെ 1) മൂലം ഭേദഗതി 
ചെയ്ത് ഉൾപ്പെടുത്തുകയുണ്ടായി. പ്രസ്തുത ഭേദഗതി നിർദ്ദേശം മറ്റു സർവ്വകലാശാല 
നിയമങ്ങളിൽക്കൂടി ഉൾപ്പെടുത്തുന്നതിന് സർക്കാർ തീരുമാനിച്ചു . ആയതിനാൽ 1986 - ലെ 
കൊച്ചി ശാസ്ത്ര - സാങ്കേതിക ശാസ്ത്ര സർവ്വകലാശാല ആക്റ്റിൽ ( 1986 - ലെ 31 ) 
വാർഷിക കണക്കുകളും വാർഷിക റിപ്പോർട്ടും യഥാക്രമം മാർച്ച് 1, സെപ്റ്റംബർ 15 
എന്നീ തീയതികൾക്കോ അതിനുമുമ്പോ സർക്കാരിന് സമർപ്പിക്കുന്നതിനും അത് 
ലഭിച്ചാലുടൻതന്നെ സർക്കാർ സഭയുടെ മേശപ്പുറത്ത്വയ്പ്പിക്കുന്നതിനും വേണ്ട വ്യവസ്ഥകൾ 
കൂടി ഉൾപ്പെടുത്തി പ്രസ്തുത ആക്ട് ഭേദഗതി ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു . 


3. മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


ധനകാര്യ മെമ്മോറാണ്ടം 
ഈ ബിൽ, നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ 
സംസ്ഥാന സഞ്ചിതനിധിയിൽ നിന്നും യാതൊരു ചെലവും ഉണ്ടാകുന്നതല്ല . 


പി. കെ . അബ്ദു റബ്ബ്. 


